Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 0a ). MMO 
KL / TV (N ) /12 / 12 - 14 


GOVERY 


09 


99m3 


qoo . 


MMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th September 2012 
2012 omoooooooÔ 25 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 16 . 


Joeljo 1 


ſ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Aswina 1934 
1934 BojMo 3 


PART III 


Stores Purchase 


Forest Department 

TENDER NOTICE 
No. PCP1 -12710 / 2012 . 

14th September, 2012 . 
Sealed tenders are invited from reputed firms for the 
supply of Personal Digital Assistants, Camera Traps, 
GPSs and Nodes ( Virtual Desktop ) for use in the Kerala . 
Forest Department (KFD ). The equipment should conform 
to the technical standards and specifications detailed in 
the annexure to this notice . The other details regarding 
this tender are as follows: 
Si. Tender Items 

PAC 
No. No. 

( approximate ) 
( in lakhs) 
1 PCPI- 12710/ 2012 Personal 300 

60. 00 
Digital 

Assistants 
2 PCPI-12783 /2012 Camera Traps 36 

5 .40 
3 PCPI- 12709 /2012 GPSs 120 19.20 
4 PCP2 - 13298/ 2012 Nodes ( Virtual 150 21.00 

Desktop ) 


No. 


Period of Supply — Within thirty days from the date 
of supply order. 

Mode of Payment — Within two weeks from the date 
of delivery 

Place to be delivered — At Forest Headquarters , 
Thiruvananthapuram . 

Last date for receipt of tender — Till 1p . m . on 
29 - 10 -2012 . 

Opening of tender — At 3 p. m . on 29 - 10 -2012 in the 
presence of tenderers or their authorized representatives 
who may be present at that time. 

The number of equipment mentioned above is just 
approximate. The KFD will be at liberty to increase or 
decrease the number to be procured or may decide not to 
procure at all. Tender forms can be purchased from the 
office of the undersigned or a DD drawn in favour of the 
Addl. Principal Chief Conservator of Forests (FMIS ) , 
Forest Headquarters, Vazhuthacaud , Thiruvananthapuram 
payable at Thiruvananthapuram shall be enclosed along 
with the tenders in cases where tender forms are 
downloaded from the internet and used . 


Cost of tender form + VAT @ 5 % or the rate 
applicable at that time — 9,000 for Sl. No. 1, 1 , 100 
for Sl. No. 2 , 2 ,900 for Sl. No. 3 , 3, 200 for Sl. No. 


The tender forms are not transferable . The tenders 
received late or in form other than in the prescribed 
tender form and without the cost of tender document and 
EMD are liable to be rejected . The prescribed tender form 
can be had from the office of the undersigned during 
office hours. If the day of opening tender happens to be 
a holiday , the tender will be opened on the next 
working day. 

The unit price of equipment and the rate for annual 
maintenance contract beyond the warranty period are to 
be quoted separately. 

Pre -bid meeting for clarifying all queries regarding the 
above tender will be held on October 15 , 2012 at 3. 30 p . m . 
in the office of the Addl. Principal Chief Conservator of 
Forests (FMIS) . 

For more details please visit www .forest.kerala. gov. in 

കേരള വനം വകു പ്പിലെ വിവിധ ഓഫീസു ക ളിലെ 
ഉപ യോ ഗ ത്തി നായി വിശ്വസ്ത സ്ഥാപ ന ങ്ങ ളിൽനിന്നും 

പേഴ് സ ണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ്, ക്യാമറ ടാപ്പ്, 
ജി . പി . എസ്., നോഡ് ( വെർച്ച്വൽ ഡെസ്ക്ടോപ്പ്) എന്നീ 
ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി അഡീ. പ്രിൻസിപ്പൽ ചീഫ് 

ഫോറസ്റ്റ്കൺസർവേറ്റർ (എഫ്. എം . ഐ . എസ്.) ദർഘാസ് 
ക്ഷണിക്കുന്നു . ഈ പരസ്യത്തിനോടൊപ്പം ഉള്ളടക്കം ചെയ്ത 
അന ക്സിൽ പറയുന്ന നില വാ ര ത്തിലുള്ളതും നിശ്ചിത 
യോഗ്യതകളുമുള്ള ഉപകരണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 

ഉദ്ദേശിക്കുന്ന 
| കമ 
- ടെണ്ടർ നമ്പർ 

- കരാറിന്റെ 

ഇനം എണ്ണം 
നമ്പർ 

അടങ്കൽതുക 
(ലക്ഷത്തിൽ) 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 2012 
ഒക്ടോബർ 29 -ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന്മണിക്ക് 
ലേലക്കാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ. 

- മുകളിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം 
ഏകദേശം മാത്രമാണ്. ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടാനും 
കുറയ്ക്കാനും അല്ലെങ്കിൽ വാങ്ങാതിരിക്കാനുമുള്ള തീരുമാന 
മെടുക്കുന്നതിന് വനംവകുപ്പിന് അവകാശമുണ്ട്. ദർഘാസ് 
ഫോറം മേൽപ്പറഞ്ഞ വിലയൊടുക്കി പ്രവൃത്തിദിവസങ്ങളിൽ 
-- അഡീ. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
(എഫ്. എം . ഐ . എസ്.)- ന്റെ ഓഫീസിൽ നിന്നും വാങ്ങാവു 
ന്ന താ ണ് . ഇന്റർനെറ്റിൽ നിന്നും ദർഘാസ് ഫോറം 
ഡൗൺ ലോഡ് ചെയ്യു ന്ന പക്ഷം ദർഘാ സി നോ ടൊപ്പം 
അഡീ. പിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
(എഫ്. എം . ഐ . എസ്.), ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, 
വഴു ത യ്ക്കാട്, തിരു വ ന ന്ത പുരം എന്ന പേരിൽ എടുത്ത 
ഡിമാന്റ് ഡ്രാഫ്റ്റ്ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ, ദർഘാസ് 
ഫോറ ത്തിന്റെ വില യോ , ഇ . എം . ഡി . യോ ഇല്ലാതെ 
ലഭിക്കുന്ന ദർഘാ സു കൾ എന്നിവ നിര സിക്കു ന്ന താ ണ് . 
ദർഘാസ് ഫോറം അഡീ. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ (എഫ്. എം . ഐ . എസ്.) - ന്റെ ഓഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ വാങ്ങാ വു ന്ന താ ണ് . 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് തുറക്കാൻ നിശ്ചയിച്ചി 
രിക്കുന്ന ദിവസം അവധിയായി വരികയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസ് തുറക്കുന്നതായിരിക്കും. 
-- ഓരോ ഉപകരണത്തിന്റെ വിലയും വാറണ്ടി സമയത്തിനു 
ശേഷമുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് തുകയും 
പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ്. 

-- മേൽപ്പറഞ്ഞ ദർഘാസിനെ സംബന്ധിച്ച് സംശയദൂരീ 
കരണത്തിനായി ഒരു പ്രീ ബിഡ് മീറ്റിംഗ് അഡീ. പ്രിൻസിപ്പൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ (എഫ്. എം . ഐ . എസ്.)- ന്റെ 
ഓഫീസിൽ ഒക്ടോബർ 15, 2012 - ന് ഉച്ചകഴിഞ്ഞ് 3.30 മണിക്ക് 
കൂടുന്നതായിരിക്കും 

കൂടുതൽ വിവരങ്ങൾക്ക് www.forest .kerala. gov.in എന്ന 
വെബ് സൈറ്റ് സന്ദർശിക്കുക. 


1 PCP1- 12710/2012 


60 .00 


2 PCP1-12783 /2012 
3 PCP1 -12709 /2012 
4 PCP2 -13298/2012 


പേഴ്സണൽ 300 
- ഡിജിറ്റൽ 
അസിസ്റ്റന്റ് 
ക്യാമറ ട്രാപ്പ് 36 
ജി. പി.എസ് . 120 

നോഡ് 150 
( വെർച്ച്വൽ 
ഡെസ്ക് ടോപ്പ്) 


5.40 
19.20 
21.00 


ANNEXURE 


ദർഘാസ് ഫോറത്തിന്റെ വില + വാറ്റ് @ 5 % അല്ലെങ്കിൽ 
ആ സമയത്തെ നിരക്ക് ക്രമനമ്പർ 1 - ന് 9,000 , ക്രമനമ്പർ 
2 - ന് 1,100, കമനമ്പർ 3 - ന് 2,900 , ക്രമനമ്പർ 4- ന് 
3,200 . 


SPECIFICATIONS 
A . Personal Digital Assistants (PDAs) — 300 

Android Version Honey Comb or above 
Processor 

1.2 Ghz Dual Core Processor 
Display 

4 inch or above 
Readability in sunlight Yes 
Screen 

Tough as well as Rugged IP 


43 


വിതരണം ചെയ്യേണ്ട സമയം - വിതരണത്തിനുള്ള ഉത്തരവ് 
കിട്ടി മുപ്പത് ദിവസത്തിനകം. 

പണം നൽകുന്ന രീതി വിതരണം ചെയ്ത തീയതി 
മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ. 

വി ത രണം ചെയ്യേണ്ട സ്ഥലം - ഫോറസ്റ്റ് ഹെഡ് 
ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 2012 ഒക്ടോബർ 29 -ാം തീയതി ഉച്ചയ്ക്ക് ഒരുമണി 
വരെ. 


Memory 


16 GB storage , 1 GB Internal 
RAM or more 


SD Card slot 


extendable up to 32 GB 


Battery 


Special condition 


Standard rechargeable battery 
with minimum of 12 hrs of 
charge with active GPS , GPRS 
and talk -time 


1 . Demonstration of the 
equipment should be 
conducted during the opening 
of the technical bid and the 
equipment should be left with 
Kerala Forest Department for at 
least 48 hrs for further 
evaluation . 


Standby time 
Camera 


Camera (Secondary ) 
Colour support 
Minimum resolution 


150 hrs or above 
4 Mega Pixel and above with 
LED Flash 
Secondary /Front End Camera 
16 Bit or above 
240x320 with 64000 colors or 
above 
3G Enabled , WiFi enabled 
GPRS , HDPA , MMS, etc . 
Integrated GPS with SIRF 4 or 
equivalent chipset, should work 
without SIM card 


2 . The equipment should 
conform to the radiation norms 
of Government of India and all 
other rules and regulations . 


Warranty 


Network 
Data Transfer 
GPS Chipset 


Warranty for three years & 
additional separate quote for 
two years of AMC thereafter. 


B . Camera Traps — 36 


Resolution 


Case / Pouch 


Rugged pouch / case mountable 
on waist belt 


Trigger speed 
IR LED night-time 


illumination 


IR illumination range 
Video mode 
Internal memory 
External memory 
Delay settings 
Imprint 


5 .0 Mega Pixels and more 
1/4 second 
Yes with 36 ormore high 
power LEDs 
60 feet and more 
Day and night 
60 MB and above 
16 GB SD card and above 
Multiple 
Date , time and temperature 
Rechargeable 4 “ D ” batteries 


Yes 


Yes 


More than 50000 images 


Accessories 

Provisions for connecting 

Biometric accessory 
Bluetooth 

Bluetooth Version V2. 1 or 

above 
PC connection USB /Micro USB or similar 
USB cable included Yes 
Accelerometer 

Yes 
Display technology Capacitive touch screen or 

better 
Key board 

QWERTY keyboard 
Map software 
Antivirus software Latest PDA antivirus software 

or other better security features 
Power supply device Power adapter 
Car charger 
Port/ connector interface One headphone output 
Audio input 

Microphone 
Audio input 

Speaker 
Operational manual Hard copy and soft copy 
All standard features Yes 
of mobile phone 
Separate quote for Yes 
additional battery pack 
and battery holder with 
charger 


Battery 
Battery charger 
Battery life 
Ports 
Low battery indicator 
Camera housing 


USB 


Yes 


Accessories 
Special condition 


Yes 
Camouflaging, weather 
resistant and airtight camera 
housing 
Strap and USB cable 
Demonstration of the 
equipment should be 
conducted during the opening 
of the technical bid and the 
equipment should be left with 
Kerala Forest Department for at 
least 48 hrs for further 
evaluation . 
Warranty for three years & 
additional separate quote for 
two years of AMC there after. 


Warranty 


Operational Training 


Should be included 


C . Global Positioning System (GPSs) — 120 

Display size , WxH 1.2 " x 1.6 " or more 
Display resolution , WxH 176 x 220 pixels or more 
Display type 

Transflective, 62 - K colour or 

more TFT 
Weight 

Not more than 150 gm with 
batteries 


Battery 


Two AA Rechargeable 
Batteries included 


Battery charger 


Yes 


Access devices Speaker /MIC Output, USB 

Mouse and USB Keyboard 
output. SVGA Monitor output 

and RJ 45 Connection Port . 
Monitor 

TFT /LCD Digital Colour 

Monitor 18 " and above . 
Keyboard 

104 keys 
Mouse 

Optical 
Power consumption should not exceed more than 

5 - 12 watts . 
Online update or upgrade Yes with remote update via . 
of virtualization Management Console 
software 
Accessories 

Power supply cord , desktop 
virtualization software CD / 
licence, software installation & 
user s guide, Quick Install 
Guide, monitor mounting 

bracket and LAN cable 
Other features 

Solution should support 
Office Suite (MS) , Internet 
and other application 
software s 
Each access device 
should be standalone 
equipment and not integrated 
with any peripheral like 

keyboard , mouse, monitor etc . 
Certification /Compliance ISO 9001 , FCC Class B , MIC , 
(s ) 

Restriction of Hazardous 

Substances (RoHS ) compliant 
Warranty & AMC Warranty for three years & 

additional separate quote for 
two years of AMC thereafter. 


Yes 


Yes 


Battery charging Preferably direct charging from 

AC /DC outlet 
Battery life 

25 hours or more 
High - sensitivity receiver Yes 
Interface 

USB 
Built - in memory 

1.7 GB or more 
Water proof 

Yes ( IPX7) 
Base Map 
Ability to add maps 
Waypoints/locations 2000 or above 
Temperature display 
Area calculation Yes 
Picture viewer 

Yes 
Lanyard 

Yes 
Accessories 

Operating Software, USB 
cable, Owner s manual , Quick 

start guide . 
Warranty & AMC Warrenty for three years & 

additional separate quote 
for two years of AMC 

thereafter. 
Buyback purchase Sixty GPSs to be changed 

on buyback price . The 
buyback price has to be 

shown separately. 
D . Nodes ( Virtual Desktop ) — 150 


Yes 


(Sd .) 
Additional Principal Chief 

Conservator of Forests ( FMIS ) for and 
Thiruvananthapuram . on behalf of Governor of Kerala . 


Technology 


Allow multi- user to share a 
single host PC / Server with up 
to 100 access terminal through 
a Shared Computing 
Technology using virtualization 
software with security in the 
administration console . 
solid - state design with no 
moving parts . 


Design 


